21 


( 2 ) 


( 4 ) 


നമ്പർ എ4-4191 / 2020 . 


2021 ജനുവരി 15 . 


നമ്പർ എ4-5207 / 2020 . 


2021 ജനുവരി 20 . 


മല്ലപ്പള്ളി താലൂക്കിൽ കോട്ടാങ്ങൽ വില്ലേജിൽ കോട്ടാങ്ങൽ 
മുറി യിൽ ദേശത്ത് പിച്ച നാട്ട് വീട്ടിൽ അനിൽ , പി . ബി . 
എന്നയാൾ മരിച്ചുപോയെന്നും അവകാശ സർട്ടിഫിക്കറ്റ് നൽക 
ണമെന്നും കാണിച്ച് പരേതന്റെ ഭാര്യ ഗീത അനിൽ സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ അനിൽ , പി . ബി . , 2016 മാർച്ച് 
മാസം 29 -ാം തീയതി മരിച്ചുപോയെന്നും പരേതന്റെ അവകാശി 
കളായി താഴെപ്പറയുന്ന നാല് പേരാണുള്ളതെന്നും അറിവായിരി 


മല്ലപ്പള്ളി താലൂക്കിൽ കല്ലൂപ്പാറ വില്ലേജിൽ തുരുത്തിക്കാട് 
ദേശത്ത് മാങ്ങാമുറിയിൽ വീട്ടിൽ വർഗ്ഗീസ് ഉമ്മൻ എന്നയാൾ 
മരിച്ചുപോയെന്നും അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ മാതാവ് സാറാമ്മ വർഗ്ഗീസ് 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ വർഗ്ഗീസ് ഉമ്മൻ , 2019 
സെപ്റ്റംബർ മാസം 24 -ാം തീയതി മരിച്ചു പോയെന്നും 
പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്ന രണ്ട് പേർ മാത്രമാ 
ണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


ക്കുന്നു . 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


പേര് 


ക്രമ 


നമ്പർ 


വയസ് 


ബന്ധം 


പരേതനുമായുള്ള 


നമ്പർ 


ബന്ധം 


1 


മാതാവ് 


64 


സാറാമ്മ വർഗ്ഗീസ് 
ബിജിലി വറുഗീസ് 


2 


സഹോദരി 


39 


1 


ഗീത അനിൽ 


ഭാര്യ 


51 


2 


അഭിജിത്ത് , പി . എ . 


മകൻ 


27 


3 


അഞ്ചിത , പി . എ . 


മകൾ 


20 


4 


അമൃത് , പി . എ . 


18 


3 3 


മേൽപ്പറ ഞ്ഞ വ രാണ് പരേ തന്റെ അവകാ ശിക ളെ ന്നു 
കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെ 
ങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം മല്ലപ്പള്ളി 
തഹശീൽദാർ മുമ്പാകെ ഹാജരാക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ , തപാൽ മാർഗ്ഗമായോ വരുന്ന 

ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധ 
പ്പെടുത്തി 30 ദിവ സ ത്തി നുള്ളിൽ രേഖാ മൂലം മല്ലപ്പള്ളി 
തഹശീൽദാർ മുമ്പാകെ ഹാജരാക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ , തപാൽ മാർഗ്ഗമായോ വരുന്ന 

ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
മല്ലപ്പള്ളി . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


Konni Taluk 


പരസ്യം 


( 3 ) 


( 1 ) 


നമ്പർ എ4-4403 / 2020 . 


2021 ജനുവരി 13 . 


നമ്പർ എ5-1149 / 2021 . 


2021 ജനുവരി 23 . 


മല്ലപ്പള്ളി താലൂക്കിൽ പുറമറ്റം വില്ലേജിൽ കവുങ്ങും 
പ യാർ ദേശത്ത് വട ക്കും തല വീട്ടിൽ വി . റ്റി . ഫിലിപ്പ് 
എന്നയാൾ മരിച്ചുപോയെന്നും അവകാശ സർട്ടിഫിക്കറ്റ് നൽക 
ണമെന്നും കാണിച്ച് പരേതന്റെ മകൾ നിസ്സി ഫിലിപ്പ് സമർപ്പിച്ച 
അപേ ക്ഷയിൻ മേൽ ബന്ധ പ്പെട്ട വില്ലേ ജാ ഫീ സർ വഴി 
അന്വേഷണം നടത്തിയതിൽ വി . റ്റി . ഫിലിപ്പ് , 2020 മേയ് 
മാസം 22 -ാം തീയതി മരിച്ചുപോയെന്നും പരേതന്റെ അവകാശി 
കളായി താഴെപ്പറയുന്ന നാല് പേരാണുള്ളതെന്നും അറിവായിരി 


പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ കോന്നി 
വില്ലേജിൽ മങ്ങാരം ദേശത്ത് ഒതളക്കുഴിയിൽ വീട്ടിൽ ജോർജ്ജ് 
മാത , അന്നമ്മ മാത്യു എന്നിവർ യഥാക്രമം 27 -1-2019 , 
23-10-2020 എന്നീ തീയതികളിൽ മരണപ്പെട്ടുപോയിട്ടുള്ളതാ 
ണെന്നും പരേത രുടെ പേരിലുള്ള വസ്തു സംബന്ധമായ 
ആവശ്യത്തിനും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കും അവകാശ 
സർട്ടിഫിക്കറ്റ് ആവ ശ്യ പ്പെട്ടു കൊണ്ട് പരേ തരുടെ മകൻ 
ജോർജ്ജി ഡിലൈറ്റ് മാത്യു സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖേന അന്വേഷണം നടത്തിയ 
തിൽ ടിയാളുകൾ യഥാക്രമം 27-1-2019 , 23-10-2020 എന്നീ 
തീയതികളിൽ മരണപ്പെട്ടുപോയിട്ടുള്ളതാണെന്നും പരേതരുടെ 
അവകാശിയായി താഴെപ്പറയുന്ന ഒരാൾ മാത്രമാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


ക്കുന്നു . 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


ഭാര്യ 


55 


പേര് 


2 


വയസ് 


മകൻ 


37 


പരേതരുമായുള്ള 


ഡെയ്സി ഫിലിപ്പ് 
നിബു ഫിലിപ്പ് 
നോയൽ ഫിലിപ്പ് 
നിസ്സി ഫിലിപ്പ് 


ബന്ധം 


3 


മകൻ 


20 


ജോർജ്ജി ഡിലൈറ്റ് മാത്യു 


മകൻ 


42 


4 


മകൾ 


25 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധ 
പ്പെടുത്തി 30 ദിവ സ ത്തി നുള്ളിൽ രേഖാ മൂലം മല്ലപ്പള്ളി 
തഹശീൽദാർ മുമ്പാകെ ഹാജരാക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ , തപാൽ മാർഗ്ഗമായോ വരുന്ന 

ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


പര ത രുടെ മാതാ പി താ ക്ക ൾ മുമ്പി നാലെ മര ണ 
പ്പെട്ടുപോയിട്ടുള്ളതാണ് . മുകളിൽ പേര് ചേർത്തിട്ടുള്ളയാളാണ് 
പരേതരുടെ അവകാശി എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് 
അനുവദിക്കുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപ 
മുള്ളപക്ഷം ഈ പരസ്യം കേരള ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 
ദിവസത്തിനുള്ളിൽ രേഖാമൂലം കോന്നി തഹശീൽദാർ മുമ്പാകെ 
ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ , 
തപാൽ മാർഗ്ഗമോ ഉള്ള ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


Gaz . No. 17 / 2021 / DTP ( CLR - Supplement ) . 


191 


22 


( 2 ) 


ALAPPUZHA DISTRICT 


Karthikappally Taluk 


0 പരസ്യം 

( 1 ) 


നമ്പർ എ3-816 / 2020 . 


2021 ജനുവരി 15 . 


നമ്പർ എ5-7952 / 2020 . 

2021 ജനുവരി 18 . 
പത്ത നം തിട്ട ജില്ല യിൽ കോന്നി 

താ ലൂ ക്കിൽ 
അരു വാപ്പുലം വില്ലേജിൽ അരു വാപ്പുലം ദേശത്ത് രാധാ 
വി ലാസം വീട്ടിൽ ഡോ . കെ . ഗോപകുമാർ എന്ന യാൾ 
14-10-2020 -ാം തീയതി മരണപ്പെട്ടു പോയിട്ടുള്ളതാണെന്നും 
പരേതന്റെ പേരിലുള്ള വിവിധ ആവശ്യങ്ങൾക്ക് അവകാശ 
സർട്ടിഫിക്കറ്റ് ആ വ ശ്യ പ്പെട്ടു കൊണ്ട് പരേ തന്റെ ഭാര്യ 
ഡോ . സി . മല്ലിക സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ മുഖേന അന്വേഷണം നടത്തിയതിൽ ടിയാൻ 

തീയതി മരണപ്പെട്ടുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെപ്പറയുന്ന 3 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


14-10-2020-50 


കാർത്തി ക പ്പള്ളി താലൂക്കിൽ ഹരിപ്പാട് വില്ലേജിൽ 
തുലാം പറമ്പ് നടു വത്ത് മുറി യിൽ ദേവീ കൃപ വീട്ടിൽ 
സുധർമ്മ , കെ . ജി . ടിയാളുടെ ഭർത്താവ് ആർ . വിജയകുമാർ 
മരണപ്പെട്ടു പോയി എന്നും വിവിധ ആവശ്യങ്ങൾക്ക് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് ബോധി 
പ്പിച്ച അപേക്ഷയിൻമേൽ ഹരിപ്പാട് വില്ലേജാഫീസർ മുഖേന 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതിൽ 
ടിയിൽ ആർ . വിജയകുമാർ , 28-6-2014 - ൽ മരണപ്പെട്ടുപോ 
യെന്നും ഹിന്ദു പിൻതുടർച്ചാവകാശ നിയമ പ്രകാരം പരേതന് 
താഴെ പറയുന്നവരാണ് അവകാശികളായിട്ടുള്ളതെന്നും അറിവാ 
യിട്ടുണ്ട് . 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


62 


2 


34 


3 


29 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


സുധർമ്മ , കെ . ജി . 


ഭാര്യ 


53 


2 


മകൻ 


31 


ഡോ . സി . മല്ലിക 

ഭാര്യ 
വിഷ്ണ , ജി . 

മകൻ 
ജിഷ്ണ ജി . നായർ 
പരേതന്റെ മാതാപിതാക്കൾ മുമ്പി നാലെ മരണപ്പെട്ടു 
പോയിട്ടുള്ളതാണ് . മുകളിൽ പേര് ചേർത്തിട്ടുള്ളവരാണ് 
പരേതന്റെ അവകാശികൾ എന്നുള്ളതിന് അവകാശ സർട്ടിഫി 
ക്കറ്റ് അ നു വദിക്കു ന്നതിൽ ആർക്കെങ്കിലും എന്തെ ങ്കിലും 
ആ ക്ഷേ പമു ള്ള പക്ഷം ഈ പരസ്യം കേ രള 

ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കോന്നി 
തഹശീൽദാർ മുമ്പാകെ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞാ , തപാൽ മാർഗ്ഗമോ ഉള്ള ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 

( 3 ) 
നമ്പർ എ5-8843 / 2020 . 

2021 ജനുവരി 15 . 


വിവേക് കുമാർ , വി . 
പാർവ്വതി വിജയൻ 


3 


മകൾ 


27 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 


ജില്ല യിൽ 


പത്ത നം തിട്ട 

കോ ന്നി 

താ ലൂ ക്കിൽ 
മലയാലപ്പുഴ വില്ലേജിൽ ഏറം ദേശത്ത് പുത്തൻപുരയിൽ 
വീട്ടിൽ ബിന്ദു സുബാഷ് എന്നവർ 8-6-2020 -ാം തീയതി മരണ 
പ്പെട്ടുപോയിട്ടുള്ളതാണെന്നും പരേതയുടെ പേരിലുള്ള വിവിധ 
ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിനും മറ്റ് വിവിധ ആവശ്യ 
ങ്ങൾക്കും അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു കൊണ്ട് 
പരേ തയുടെ ഭർത്താവ് സുബാ ഷ് , എസ് . സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേ ജാ ഫീസർ മുഖേന 
അന്വേഷണം നടത്തിയതിൽ ടിയാൾ 8-6-2020 -ാം തീയതി മരണ 
പ്പെട്ടുപോയെന്നും പരേതയുടെ അവകാശികളായി താഴെപ്പറയുന്ന 
3 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


ആകയാൽ ടിയിൽ പരേതനായ ആർ . വിജയകുമാറിന്റെ 
നിയമാനുസൃത അവകാശികൾ മേൽപ്പറഞ്ഞ 3 പേർ മാത്രമാ 
ണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുളളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേ പങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 

( 2 ) 


നമ്പർ എ3-3103 / 2021 . 


2021 ജനുവരി 15 . 


പേര് 


പരേതയുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


കാർത്തികപ്പള്ളി താലൂക്കിൽ കായംകുളം വില്ലേജിൽ 
ചേരാവള്ളി മുറിയിൽ മാളിക ത്തറ യിൽ വീട്ടിൽ റംലത്ത് 
ടിയാളുടെ മകൻ മുഹമ്മദ് അനസ് മരണപ്പെട്ടുപോയി എന്നും 
നോർക്കയിൽ ഹാജരാക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് 
ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ കായംകുളം വില്ലേജാഫീസർ 
മുഖേന അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയ 
തിൽ ടിയിൽ മുഹമ്മദ് അനസ് 31-5-2020 - ൽ മരണപ്പെട്ടു 
പോയെന്നും മുസ്ലീം വ്യക്തി നിയമം ( ശരി അത്ത് ) നടപ്പാക്കൽ 
നിയമം 1937 പ്രകാരം പരേതന് താഴെ പറയുന്നവരാണ് 
അവകാശികളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട് . 


1 


സുബാഷ് , എസ് . 


ഭർത്താവ് 


57 


2 


ധന്യ എസ് . നായർ 


മകൾ 


26 


3 


ശാന്തമ്മ ശിവൻ 


മാതാവ് 


63 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


മുകളിൽ പേര് ചേർത്തിട്ടുള്ളവരാണ് പരേതയുടെ അവകാ 
ശികൾ എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്ന 
തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള പക്ഷം 
ഈ പരസ്യം കേരള ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തി 
നുള്ളിൽ രേഖാമൂലം കോന്നി തഹശീൽദാർ മുമ്പാകെ ഹാജരായി 
ബോധിപ്പിക്കേ ണ്ട താ ണ് . കാലാവധി കഴിഞ്ഞാ , തപാൽ 
മാർഗ്ഗമോ ഉള്ള ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


നമ്പർ 


ബന്ധം 


1 


സൈനുലാബ്ദീൻ 


പിതാവ് 


58 


2 


റംലത്ത് 


മാതാവ് 


53 


3 


അനീഷ 


സഹോദരി 


27 


താലൂക്കാഫീസ് , 
കോന്നി . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


( പരേതൻ അവിവാഹിതനായിരുന്നു . ) 


192 


